മതേതരത്വവും 
ദേശീയ 
ഐകൃവും 





മതേതരത്വവും 
ദേശീയ ഐക്യവും 


മതേതരത്വം പല വിധത്തില്‍ നിര്‍വ്വചിക്കപ്പെട്ടിട്ടുണ്ട്‌. മതേതര 
രാഷ്ടം എന്ന സങ്കല്‌പം ആദ്യം മുന്നോട്ട്‌ വച്ചത്‌ പതിന്നാലാം 
നൂറ്റാണ്ടില്‍ പാദുവയിലെ മര്‍സിഗ്‌ളിയോയാണ്‌. ഡിഫന്‍സര്‍ 
പാസിസ്‌ എന്ന ഗന്ഥത്തില്‍ അദ്‌ ദേഹം പഖ്യാപിക്കുന്നു. 
*“പൌരാവകാശങ്ങളും മതവിശ്വാസവും പരസ്‌ പരബന്ധ ാ 
മതത്തിന്‍െറ പേരില്‍ ഒരു മനുഷ്യനും ശിക്‌ഷിക്കപ്പെട്ടുംകൂടാ”. 


നൂറ്റാണ്ടുകളിലൂടെ വേരോടി വികസിച്ച ഒരു ആശയത്തിന്‍െറ 


ക്രോഡീകരണം മായതമാണ്‌ ഇത്‌. 


ഇരുളടഞ്ഞ മദ്‌ധ്യയുഗവും ആധുനിക ലോകവും തമ്മിലുള്ള 
ഏറ്റവും വലിയ വ്യത്യാസങ്ങളിലൊന്ന്‌ ആദ്‌ ധ്യാത്‌മികതയും 
മാനവികതയും ഒരു മതത്തിന്‍െറയ്ിം കുത്തകയല്ല എന്ന 
തിരിച്ചറിയലാണ്‌. 


മതേതരത്വം ഭരണഘടനയില്‍ 

വ്യക്തിയും മതവും തമ്മിലും, മതവും മതവും തമ്മിലും, 
മതവും രാഷ്രടവും തമ്മിലുമുണ്ടായിരിക്കേണ്ട അഭികാമ്യ 
ബന്‌ ധങ്ങളെപ്പറ്റിയുള്ള വസ്‌തുനിഷ്‌ഠമായ അവബോധത്തിന്‍െറ 
അടിസ്ഥാനത്തില്‍ ഇന്ത്യന്‍ ഭരണഫ്പടന മതേതരത്വത്തിലുള്ള 
പ്രതിബദ്ധത ,പഖ്യാപിക്കുന്നു. മാലിക അവകാശങ്ങളെപ്പറ്റി 
പതിപാദിക്കുന്ന ഭരണഫ്പടനയുടെ മൂന്നാം ഭാഗത്തിലെ 


അനുഛേദം 25 ഏതൊരു മതത്തിലും വിശ്വസിക്കാനും, അനു 


വര്‍ത്തിക്കാനും [പചരിപ്പിക്കാനുമുള്ള അവകാശം നല്‌കുന്നു. 
മതകാര്യങ്ങളുടെ ഭരണനിര്‍വ്വഹണ അവകാശം അനുഛേദം 26 
പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും (പത്യേക മതത്തിന്‍െറയോ മത 
വിഭാഗത്തിന്‍െറയോ പ്രചരണത്തിനായി യാതൊരു തരത്തിലു 
മൃളള കരം നല്‌കാന്‍ ആരെയും നിര്‍ബ്ദന്‌ധിച്ചുകൂടാ എന്ന്‌ 
അനുഛേദം 27 അനുശാസിക്കുന്നു. ചില വിദ്യാഭ്യാസ സ്ഥാപന 
ങ്ങളില്‍ മതാരാധനയ്‌ക്കോ മതാദ്‌ ധ്യയനത്തിനോ പങ്കെടുക്കാ 


1 


൨൧: 
എ മിക്ക... 


നുള്ള സ്വാത്രന്ത്യം അനുഛേദം 28 വൃവസ്്‌ഥ ചെയ്യുന്നു. 16, 17, 29 
എന്നീ അനുഛേദങ്ങൾ തൊഴില്‍ കാര്യങ്ങളില്‍ സമത്വവും 
വിവേചനത്തിന്‌ എതിരായ സംരക്ഷണവും ഉറപ്പുതരുന്നു. മത, 
ഭാഷാ ന്യൂനപക്‌ഷങ്ങള്‍ക്ക്‌ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ 
സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശം അനുഛേദം 30 
ര്പദാനം ചെയ്യുന്നു. അനുഛേദം 325 പത്യേക സാമുദായിക 
നിയോളുക മണ്ഡലങ്ങള്‍ നിരോധിക്കുന്നു. 


മൌലിക കടമകള്‍ അടങ്ങുന്ന ഭാഗം 1 എ 1976-ല്‍ റ നം 
ഹ്ൃടനയില്‍ കൂട്ടിച്ചേര്‍ക്കപ്പെട്ടു. മത, ഭാഷ, ,പാദേശിക, വിഭാഗ്‌ 

' വൈവിദ്‌ധ്യങ്ങള്‍ക്ക്‌ അതീതമായി എല്ലാ ഭാരതീയരിലും 
സൌഹാര്‍ദ്ദ മനോഭാവവും സാഹോദര്യബോധവും ഈട്ടിവളര്‍ 
ത്താനും; സ്‌രതീകളുടെ അന്തസ്സിന്‌ ഹാനികരമായ ആചാരങ്ങള്‍ 
ഉപേക്ഷിക്കുവാനും; നമ്മുടെ വൈവിദ്‌ ധ്യമാര്‍ന്ന സംസ്‌ക്കാര 
ത്തിന്‍െറ സമ്പന്ന പാരമ്പര്യങ്ങള്‍ ഉയര്‍ത്തിപ്പിടിക്കാനും സംര 
ക്‌ഷിക്കാനും; ശാസ്‌രതീയ അവബോധവും മാനവികതയും 
അന്വേഷണ-പരിഷ്‌ ക്കരണബോധവും വളര്‍ത്താനുമുള്ള കടമ 
അനുഛേദം 51-എ ഓരോ പൌഈരനിലും നിക്‌ ഷിപ്‌തമാക്കുന്നു. 
1977-ല്‍ ഭരണഘടനയുടെ മുഖവുര ഭേദഗതി ചെയ്യുകയും മൂല 
രൂപത്തോട്‌ സോഷ്യലിസ്‌റ്റ്‌, മതേതരം എന്നീ വാക്കുകള്‍ കൂട്ടി 
ച്ചേര്‍ത്ത്‌ ഭാരതത്തെ ഒരു പരമാധികാര, സോഷ്യലിസ്‌റ്റ്‌ മതേതര 
ജനാധിപത്യ റിപ്പബ്‌ളിക്കായി പപഖ്യാപിക്കുകയും ചെയ്‌തു. 


“ഭാരതത്തിന്‍റെ ഐക്യത്തിനാണ്‌ ഞാന്‍ ഈന്നതി നല്‌കൂു 
ന്നത്‌. നാം നേടിയ രാഷ്രീയ ഐകൃത്തില്‍്‌ മാതമല്ല, പിന്നെ 
' യോ, കുറേക്കുട? ആഴത്തിലുള്ള വൈകാരിക ഐക്യത്തിലും, 
നമ്മുടെ മനസ്തുകളുടെയും ഹൃദയങ്ങളുടെയും ഐക്യത്തിലും 
വിഭാഗീയ ചിന്താഗത ഇല്ലായമ ചെയ്യുന്നതിലുമമ്രേ. "" 


--ഏുവഹര്‍ ലാല്‍ ന്റെഹു 


വര്‍ഗ്ഗീയ (പശ്‌നം 

വിഭളുനമെന്ന ദുരന്തത്തിനും മഹാത്മ ഗാന്ധിയുടെ രക്‌ത 
സാക്‌ ഷിത്വത്തിനും ശേഷം ഇന്ത്യന്‍ രാഷ്‌ ടീയത്തിലെ വര്‍ഗ്ഗീയ 
തയുടെ കാലം അസ്‌തമിച്ചു എന്ന്‌ വിശ്വസിച്ചവരുണ്ട്‌. 
സ്വാത്രന്ത്യാനന്തര കാലഘട്ടത്തില്‍ വര്‍ഗ്ഗീയ (പശ്‌നം വീണ്ടും 
വീണ്ടും ഉയര്‍ന്നുവന്നിട്ടുണ്ട്‌. വ്യത്യസ്‌ത സമുദായങ്ങള്‍ തമ്മി 
ലുള്ള ഉരസലില്‍നിന്ന്‌ അരമം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്‌. ഇടക്കിട 
വളരെ ഗുരുതരമായ സാഹചര്യങ്ങള്‍ ഉരുത്തിരിഞ്ഞ്‌ 
മുണ്ട്‌. ഒഴിവാക്കാനാവുന്ന തെറ്റിദ്‌ ധാരണകളാണ്‌ ചില 
പ്പോള്‍ ഈ പപശ്‌നങ്ങള്‍ക്ക്‌ കാരണമാകുന്നത്‌. മതബോധരാഹി 
ത്യവും കൂറ്റവാസനയും വ്യക്‌ തിലാഭത്തിനായി അക്രമം അഴിച്ചൂ 
വിട്ട അവസരങ്ങളും വിരളമല്ല. ഭാരതത്തിലെ സാധാരണ ഉനങ്ങള്‍ 
സമാധാനകാംക്‌ ഷികളാണ്‌. അതാണ്‌ അവരുടെ പകൃതം. 
നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും പരസ്‌പര സാഹോ 
ദര്യത്തിലും ഐക്യമതൃത്തിലും വിശ്വസിക്കുന്നു. നിര്‍ഭാഗ്യകര 
മെന്നു പറയട്ടെ, സ്വകാര്യലാഭങ്ങള്‍ക്കായി അന്തരീക്ഷം വിഷ 
മയമാക്കുന്ന ഒരു പിടി അപരാധോത്‌സുകരും നമ്മുടെ രാജ്യ 
ത്തുണ്ട്‌. ഇത്തരം പവണതകളുടെ ഒരു സന്തതിയാണ്‌ ഭീകര 
ര്പവര്‍ത്തനം. 


ന്യ 


രാഷ്ടീയവും മതവും 


മതത്തെയും രാഷ്‌ടീയത്തെയും വേര്‍തിരിക്കേണ്ടതിന്‍െറ 
ആവശ്ൃകതയെക്കുറിച്ച്‌ അടുത്തകാലത്ത്‌ ഏറെ പരാമര്‍ശങ്ങ 
ളുണ്ടായിട്ടുണ്ട്‌. ഈ വപശ്‌നം ബുദ്‌ ധിജ്മീവികളുടെയും രാഷ്‌ 
ര്രീയ സാമുഹ്യപവര്‍ത്തകരുടെയും (ശദ്‌ധപിടിച്ചു പറ്റിയിട്ടുണ്ട്‌. 
വിവേകമതികളും ദേശസ്‌ നേഹികളുമായ ആളുകള്‍ മതത്തെയും 
രാഷ്‌ ടീയത്തെയും വേര്‍പെടുത്തണമെന്ന്‌ പറയുമ്പോള്‍ അവര്‍ 
എന്താണ്‌ അര്‍ത്'ഥമാക്കുന്നതെന്ന്‌ വ്യക്‌തമായി മനസ്സിലാ 
ക്കേണ്ടതുണ്ട്‌. രാഷ്‌രടരീയത്തില്‍നിന്ന്‌ വര്‍ഗ്ഗീയ അവസരവാദ 
ത്തെ ഒഴിച്ചുനിര്‍ത്തണം. അത്‌ അത്ൃന്താപേഷിതമാണ്‌. എന്നാല്‍ 
വര്‍ഗ്ഗീയതയെയും മതത്തെയും കൂട്ടിക്കുഴച്ചുകൂടാ. നമ്മുടെ മതേ 
തരത്വ പാരമ്പര്യം നമുക്ക്‌ പറഞ്ഞുതരുന്നത്‌ അതാണ്‌. നമ്മുടെ 


ര്‍ 


ചിപഹ്മംമിര്‍െ 


മഹത്തായ മതങ്ങളും അതുതന്നെ ആവശ്യപ്പെടുന്നു. 1924 നവംബര്‍ 
27-ലെ “യുവ ഇന്ത്യയില്‍” മഹാത"മ ഗാന്‌ധി ഇങ്ങനെ എഴുതി : 
*“എന്നെ സംബന്‌ ധിച്ചിടത്തോളം മതമില്ലാതെ രാഷി(്രീയമില്ല-- 
അന്ധവിശ്വാസങ്ങളുടെ മതമോ പരസ്‌പരം വെറുക്കുകയും 
മല്ലടിക്കുകയും ചെയ്യുന്ന അന്ധമായ മതമോ അല്ല, [പത്യുത 
സഹനത്തിന്‍െറ സാര്‍വ്വലാകിക മതമത്രേ ഞാന്‍ ഉദ്‌ദേശിക്കു 
ന്നത്‌. ധാര്‍മ്മികതയില്ലാത്ത രാഷി്ര്രീയം വര്‍ജ”ജിക്കേണ്ടതാണ്‌."” 


വൃക്‌തിമനസാക്‌ഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്‌ മതം. 
സഹജീവികളോടുള്ള ഒരു സമീപനമാണ്‌ അത്‌. മനുഷ്യന്‍ 


.തന്‍െറ ഉളളിന്‍െറയുളളില്‍ സൂക്ഷിക്കുന്നതും സഹജ്ടീവിക 


ളോടുളള പെരുമാറ്റങ്ങളില്‍ രപതിഫലിക്കേണ്ടതുമായ പവിര്രമായ 
ഒരു അനുഭവമാണ്‌ അത്‌. തനിക്ക്‌ ലഭിക്കണമേയെന്ന്‌ [പാര്‍ 
ത്ഥിക്കുന്ന സ്‌നേഹവും പരിഗണനയും സഹജ്ടീവികള്‍ക്കും 
പകര്‍ന്നു നല്കുന്നതാണ്‌ അത്‌. സ്വാര്‍ത്ഥലക്‌ഷ്യങ്ങള്‍ക്കായി 
ചൂഷണം ചെയ്യാനുള്ള ആരുടെയും സ്വകാര്യസ്വത്തല്ല മതം. 

സ “നേഹത്തിന്‍റെറയും സഹാനുഭൂതിയുടെയും മൂര്‍ത്തീകരണ 
ങ്ങളാണ്‌ ഏല്ലാ മതങ്ങളുടെയും ആചാര്യന്‌ മാര്‍. സ്വകാര്ൃജ്രീവിത 
ത്തില്‍ അവര്‍ ഉദാരമതികളായിരുന്നു. എല്ലാ മതങ്ങളെയും ബഹു 
മാനിക്കാനാണ്‌ അവര്‍ തങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചത്‌. 

നിരപരാധികളായ മനുഷ്യരുടെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും 
നേരെ കൈ ഉയര്‍ത്തി ഈ മഹാപുരുഷന്‌ മാരുടെ സ്മരണയെ 
അപമാനിക്കുന്നത്‌ നിര്‍ഭാഗ്യകരമാണ്‌. കൊലപാതകവും 


ബലാല്‍സഗേവ്ും കൊളളയും കൊളളിവയ്‌ യം ലം മതത്തിനും 
്‌ ചേര്‍ന്നതല്ല, ന്‌ ഥം ഥ്‌ 


മതത്തെയും ഇത്തരം ശവ സുബുദ “ധി 
യുളള ഏതെങ്കിലും മനുഷ്യര്‍ ബന്‌ ധിപ്പിക്കുമെന്ന്‌ വിശ്വസിക്കാ 
നാവില്ല. അവ ചിന്താക്കുഴപ്പത്തിന്‍െറയോ കുറ്റവാസനയുടെയോ 
സന്തതികളാണെന്ന്‌ തീര്‍ച്ച. 

വര്‍ഗ്ഗീയ കലാപങ്ങള്‍ക്ക്‌ പ്രേരണ നല്‌ കുന്നവരെ നിശ്ശൂബ്‌ദരും 
സമാധാനകാംക്‌ഷഷികളുമായ ബഹുഭൂരിപക്ഷം പൌരളുനങ്ങള്‍ 
ദീര്‍ഫ്വകാലമായി സഹിക്കുന്നു. രകമസമാധാനനിലയ്‌ക്ക്‌ ഭംഗം 


4 


വരുത്തുന്ന ഓരോ (പവൃത്തിയ്‌ക്കും വില നല്‌ കേണ്ടിവരുന്നത്‌ 
നിയമങ്ങള്‍ക്ക്‌ കീഴ്‌ വഴങ്ങി ജീവിക്കുന്ന പരന്‌മാരണ്‌. കൂലി 
പ്പണിക്കാര്‍ക്കും ബിസിനസുകാര്‍ക്കും അവരുടെ ജീവിതമാര്‍ഗ്ഗം 
നഷ്‌ടപ്പെടുന്നു. കുട്ടികള്‍ക്ക്‌ വിദ്യാഭ്യാസം നഷ്‌ടപ്പെടുന്നു. 
കുടുംബങ്ങള്‍ക്ക്‌ അനുദിന ജ്രീവിതത്തിന്‌ അത്യന്താപേഷിത 
മായ അവശ്യവസ്‌തുക്കള്‍ ലഭിക്കാതെ പോകുന്നു. നമുക്ക്‌ 
ഏവര്‍ക്കും നഷ്‌ ടംവരുത്തിക്കൊണ്ട്‌ പൊതുമുതല്‍ നശിപ്പിക്ക 
പ്പെടുന്നു. ആര്‍ക്കാണ്‌ ഇവയില്‍ നിന്ന്‌ ലാഭം? 

ഭാര്യമാര്‍, അമ്മമാര്‍, പെണ്‍മക്കള്‍-വര്‍ഗ്ഗീയ കലാപങ്ങള്‍കൊണ്ട്‌ 
അവര്‍ക്ക്‌ എന്താണ്‌ നേട്ടം? യഥാര്‍ത്ഥത്തില്‍ ഏറ്റവും കൂടുതല്‍ 
യാതന അനുഭവിക്കുന്നത്‌ അവരാണ്‌. വര്‍ഗ്ഗീയ കലാപങ്ങള്‍ 
കൊണ്ട്‌ വിദ്യാര്‍ത്ഥികള്‍ക്കും ചെറുപ്പക്കാര്‍ക്കും കുട്ടികള്‍ക്കും 
എന്താണ്‌ നേട്ടം? രകമസമാധാന്നില തകരുമ്പോഴെല്ലാം അവരുടെ 
വിദ്യാഭ്യാസവും, വിനോദവും, എന്തിന്‌ അവരുടെ ഭക്ഷണം 
പോലും തടസ്സപ്പെടുന്നു. സാമ്പത്തിക. പപവര്‍ത്തനങ്ങള്‍ തടസ്സ 
പ്പെടുമ്പോഴെല്ലാം കൂലിപ്പണിക്കാര്‍ക്കും വ്യാപാരികള്‍ക്കും 
ബിസിനസുകാര്‍ക്കും അവരുടെ ജ്രീവിതമാര്‍ഗ്ഗമാണ്‌ നഷ്ടപ്പെടു 
ന്നത്‌. ഏറ്റവും കൂടുതല്‍ കെടുതികള്‍ അനുഭവിക്കേണ്ടിവരുന്നത്‌ 
ദരിശ്രര്‍ക്കാണ്‌ എന്നതില്‍ സംശയമില്ല. 

ഹൈന്‌ദവമതം, ഇസ്‌ളാം, (കിസ്‌ തുമതം, സിഖ്‌മതം---വഴി 
തെറ്റിയ സാമൂഹ്യവിരുദ്ധ ശക്‌തികള്‍ തെരുവിലിറങ്ങുമ്പോള്‍ 
ഇവയില്‍ ഏതൊരു മതത്തിനാണ്‌ ബഹുമാനൃത വര്‍ദ്ധിക്കുന്ന 
ത്‌? ഏതൊരു മതത്തിനാണ്‌ അനുയായികള്‍ വര്‍ദ്‌ ധിക്കുന്നത്‌? 

എല്ലാ പൌരന്മാരുടെയും എല്ലാ ദിവസത്തേയും എല്ലാ (പവര്‍ 
ത്തനങ്ങളില്‍കൂടിയും ഈട്ടി വളര്‍ത്തപ്പെടേണ്ട ഒന്നാണ്‌ ഇന്ത്യന്‍ 
സാഹചര്യത്തില്‍ മതേതരത്വം. ഇത്‌ നമ്മുടെ രാജ്യത്തിനുമാരതം 
ബാധകമായ ഒന്നല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങള്‍ക്കും ജുന 
ങ്ങള്‍ക്കുമായി അതില്‍ ഒരു സന്‌ ദേശം അടങ്ങിയിട്ടുണ്ട്‌. മെച്ച 
പ്പെട്ട ഒരു ഭാവിയിലേക്ക്‌ മാനവ സമുദായത്തിന്‌ പാത കാട്ടി 
ത്തരുന്ന ഒരു സന്ദേശം. 


അവര്‍ പറഞ്ഞു ... 
“രാഷ്‌ രടങ്ങള്‍ക്കുളളില്‍, വ്യക്തികളും സമൂഹങ്ങളും തമ്മില്‍ 
ം] 


സമാധാനം നാം ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം പരസ്‌പര 
ബന്‌ ധിതമാണ്‌. ഗിരിര്പരഭാഷണത്തിന്‍െറ സാരാംശവും ബുദ്ധ 
ന്‍െറ ദീനാനുകമ്പാ ദര്‍ശനവും ഹൈന്ദവ മതത്തിന്‍െറ 
അഹിംസാ സങ്കല്പവും ഈശ്വരേഷ്‌ടം അനുസരിക്കുന്നതില്‍ 
ഇസ്‌ളാംമതം .പകടിപ്പിക്കുന്ന തീഷ്‌ ണതയും സമന്വയിപ്പിക്കാന്‍ 
കഴിഞ്ഞാല്‍ ലോകസമാധാനത്തിനുതകുന്ന ഒരു രപബല സ്വാധീനം 
വളര്‍ത്തിയെടുക്കുന്നതില്‍ നാം വിജൂയിക്കും.”” 


ഡോ. സക്കിര്‍ ഹുസൈന്‍ 


“ലോകംമുഴുവന്‍ ഒരു മതം സ്വീകരിക്കപ്പെടുകയില്ല. എന്നാല്‍ 
എല്ലാ മതങ്ങളെയും ബഹുമാനപൂര്‍വ്വം വേണം വീക്ഷിക്കാന്‍. 
നമ്മുടെ രാജ്യത്തിന്‍െറ ഐക്യം നമുക്ക്‌ കാത്തുസൂക്‌ഷിക്കേണ്ട 
തുണ്ട്‌. ഹിന്‌ദു-സിഖ്‌ ഐക്യത്തെപ്പറ്റിയോ ഹിന്‌ദു-മുസ്‌ളീം 
ഐക്യത്തിപ്പറ്റിയോ പറയുമ്പോള്‍ അവ വ്ൃത്യസ്‌തങ്ങളാണ്‌ 
എന്ന തോന്നല്‍ ഉളവാക്കരുത്. നാം വ്യത്യസ്തരല്ല. നമ്മുടെ 
രാജ്യത്തെ ഹിന്ദുസ്ഥാന്‍ എന്നുവിളിക്കുന്നെങ്കില്‍ നാമെല്ലാ 
വരും ഹിന്‌ദുസ്‌ഥാനികളാണ്‌, ഇന്‍ഡ്യ എന്ന്‌ വിളിക്കുന്നെ 
ങ്കില്‍ നാമെല്ലാവരും ഇന്‍ഡ്യക്കാരും. നമ്മുടേത്‌ ഒരു ഹിന്ദു 
രാഷ്ര്ടമോ, മുസ്‌ളീം രാഷ്‌രടമോ, സിഖ്‌ രാഷ്‌ര്ടമോ അല്ല. 
അത്‌ ഒരൊറ്റ ഇന്‍ഡ്യയാണ്‌. രാഷ്ടം എന്ന വാക്കിന്‌ ഒരു 
സമൂഹമെന്നും അര്‍ത്ഥമുണ്ട്‌. അത്‌ കുറേക്കൂടി വലിച്ചുനീട്ടി 
ഒരു "കം" (ഒരു സമുദായം) എന്ന്‌ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്‌. ആ 
' വാക്കിന്‌ ഇപ്പോള്‍ നമ്മുടെ രാജ്യത്ത്‌ നല്ല രപചാരമാണ്‌. വിവിധ 
സമുദായങ്ങളുടെ യോഗങ്ങളില്‍ അത്‌ പരാമര്‍ശിക്കപ്പെടുന്നത്‌ 
ഞാന്‍ കേട്ടിട്ടുണ്ട്‌. 


ഗ്യാനി സെയില്‍ സ്വിംഗ്‌ 


“ലഹളകളും അആകമങ്ങളും നമ്മെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്‌. 
എന്നാല്‍ നമ്മുടെ വൈകാരിക ഐക്യമാണ്‌ നമ്മുടെ ഏറ്റവും 
വലിയ ശക്‌തി എന്നത്‌ നാം മറന്നു കളയരുത്‌. അത്‌ ബലഹീന 
മാക്കാന്‍ നാം അനുവദിക്കുകയില്ല. ഒരു തുണ്ടു കടലാസിലുള്ള 
ഭൂപടമല്ല ഒരു രാഷ്ടം. ജുനഹൃദയങ്ങളിലാണ്‌ അത്‌ കുടി 
കൊള്ളുന്നത്‌. ഉനഹൃദയങ്ങള്‍ വിഭജ്മിക്കപ്പെട്ടാല്‍ രാഷ്‌ രടവും 





വിഭജിക്കപ്പെടും. അത്‌ സംഭവിക്കാന്‍ നാം അനുവദിക്കില്ല. 
വി.പി. സിംഗ്‌ 


**നമ്മുടെ സമൂഹത്തെ താങ്ങിനിര്‍ത്തുന്ന മുഖ്യസ്‌തംഭങ്ങളില്‍ 
ഒന്നാണ്‌ “തേതരത്വം. മതങ്ങളുടെ അഭാവമല്ല ഇതുകൊണ്ട്‌ 
അര്‍ത്ഥമാക്കുന്നത്‌, മറിച്ച്‌ എല്ലാ മതങ്ങള്‍ക്കും തുല്യബഹുമാനം 
എന്നാണ്‌, നമ്മുടേതുപോലെയുളള ഒരു ബഹുമത സമൂഹത്തില്‍ 
ഇത്‌ ഒരു അനിവാര്യതയാണ്‌." 

-_ഇന്‌ദിരാ ഗാന്ധി 

““നമ്മുടെ ഐക്യത്തിന്‍െറ അടിസ്‌ഥാനം മതേതരത്വമാണ്‌. 
വര്‍ഗ്ഗീയതയും മറ്റ്‌ സങ്കുചിത കൂറുകളും ഐക്യവുമായി ചേര്‍ന്നു 
പോവില്ല. സംശയത്തിനും അരക്‌ഷിതത്വത്തിനും വളം 
വെയ്‌ക്കുന്ന വര്‍ഗ്ഗീയതയ്‌ക്ക്‌ എതിരെ നാം പോരാടണം. ആയകമ 
ത്തിന്‍െറ നിവാരണത്തിനും അടിച്ചമര്‍ത്തലിനും അപ്പുറത്തേക്ക്‌ 
നാം പോകേണ്ടിയിരിക്കുന്നു. വെറുപ്പും വിദ്വേഷവും മുളപൊട്ടു 
കയും വളരുകയും ചെയ്യുന്ന മനസ്സുകളെ നാം ചികിത്‌ സിച്ചു 
ഭേദമാക്കണം. ഐക്യരപചരണം ഓരോ ഗാമത്തിലും നഗരത്തിലെ 
ഓരോ തെരുവിലും നാം കൊണ്ടെത്തിക്കണം. നമ്മുടെ പാഠശാല 
കളിലും സര്‍വ്വകലാശാലകളിലും ജയോലിസ്ഥലങ്ങളിലും മാദ്‌ധ്യയ 
മങ്ങളിലുംകൂടി നാം വര്‍ഗ്ഗീയതയ്‌ക്ക്‌ എതിരായ സൈദ്‌ ധാന്തിക 
പോരാട്ടം നടത്തണം.” 

-രാളുവ്‌ ഗാന്‌ഥ 

“മതം സേവനത്തിലും സ്‌നേഹത്തിലും, സഹാനുഭൂതിയിലും 
ആത്‌ മാഭിമാനത്തിലും മാനവികതയോടുളള ബഹുമാനത്തിലും 
കൂടി എല്ലാവര്‍ക്കും ശക്‌തിയും ജീവനും സന്തോഷവും പകരുന്നു. 

-_രവീന്‌ശ്രനാഥ ടാഗോര്‍ 
ഠ്ദഡ്വാ 
൧൦ടിഗ്൬൦ഠ ൩ നാ 0൮ 1൧൦ ൧1 വ്‌ ൧ഠഴബ്ട്നാ ൭൨ ഗ്ടധ! 
ധ്യ, 10ബ്ടസ വ [ബ്ഠ്ണമ1ഠ൩ ബി 1837ഠദാംടട്ണു, ദഠഴ. ല്‌ നിദ ബി 


ന്ബ്ഠി ൭ 11േദ്ധ 1/1ഠാആആ്വവം ൦൦. , പിധന്മ-700 054 


പം. 2//7//91-001൦ 1്ല്്യല്ന 30,000 ൧൮൭. "91 


